സ്തുതി, 
ആരാധന, നന്ദി 


വ കര്‍ത്താവേ, ഞങ്ങളുടെ രത ഭൂമിയിലെങ്ങും 


അങ്ങയുടെ നാമം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു! 


നിന്റെ മഹത്വം ആകാശത്തിനു മീതെ സ 


' സങ്കീര്‍ത്തനം 8:1 


കര്‍ത്താവേ, മഹത്വവും ബഹുമാനവും കതി 
സ്വീകരിക്കാന്‍ നീ യോഗ്യനാണ്‌: നീ എല്ലാം സ 
നിന്റെ പ്രീതിക്കുവേണ്ടിയാണ്‌ അവയും പ്‌ 


_. സൃഷ്ടിക്കപ്പെട്ടതും. വെളിപ്പാട്‌ 4:13 പ 


നിങ്ങള്‍ കര്‍ത്താവിനെ മഹത്പ്പെടുത്തുേ 


നിങ്ങള്‍ക്ക്‌, കഴിയുന്നിടത്തോളം അവ 
ി ഉയര്‍ത്തുക; എന്നാ 


യഹോവേ, നീ എന്റെ ദൈവമാകുന്നു; ഞാന്‍ നിന്നെ ഉയര്‍ത്തും, 
നിന്റെ നാമത്തെ സ്തുതിക്കും; എന്തെന്നാല്‍, നീ 
അത്ഭുതകരമായ കാര്യങ്ങള്‍ ചെയ്തിരിക്കുന്നു; നിന്റെ പുരാതന 
ആലോചനകള്‍ വിശ്വസ്തതയും സത്യവും ആകുന്നു. 
യെശയ്യാവു 25:1 

നാളുകളുടെ അവസാനം നെബുഖദ്നേസര്‍ ഞാന്‍ എന്റെ 
കണ്ണുകളെ സ്വര്‍ഗ്ഗത്തിലേക്ക്‌ ഉയര്‍ത്തി, എന്റെ വിവേകം 
എന്നിലേക്ക്‌ മടങ്ങി, അത്യുന്നതനെ ഞാന്‍ വാഴ്ത്തി, എന്നേക്കും 
ജീവിക്കുന്നവനെ ഞാന്‍ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും 
ചെയ്തു, ആരുടെ ആധിപത്യം ശാശ്വതമായ ആധിപത്യമാണ്‌. 
രാജ്യം തലമുറതലമുറയോളം ഉള്ളതാണ്‌: ഭൂമിയിലെ 
നിവാസികളെല്ലാം ഒന്നുമില്ല എന്നു വിശേഷിപ്പിക്കപ്പെടുന്നു; 
അവന്‍ സ്വര്‍ഗ്ഗത്തിലെ സൈന്യത്തിലും ഭൂവാസികളുടെ ഇടയിലും 
തന്റെ ഇഷ്ടംപോലെ പ്രവര്‍ത്തിക്കുന്നു; അവന്റെ കയ്യില്‍ 
പിടിച്ചുനില്‍ക്കാനോ അവനോടു പറയുവാനോ ആര്‍ക്കും 
കഴിയില്ല. അവനെ, നീ എന്തു ചെയ്യുന്നു? ഇപ്പോള്‍ ഞാന്‍ 
നെബൂഖദ്നേസര്‍ സ്വര്‍ഗ്ഗരാജാവിനെ സ്തുതിക്കുന്നു, 
പുകഴ്ത്തുന്നു, ബഹുമാനിക്കുന്നു, അവന്റെ പ്രവൃത്തികള്‍ എല്ലാം 
സത്യവും അവന്റെ വഴികള്‍ ന്യായവും ആകുന്നു; 

ദാനിയേല്‍ 4:34-37 

അതുകൊണ്ട്‌ ദൈവം അവനെ അത്യധികം ഉയര്‍ത്തി, എല്ലാ 
നാമങ്ങള്‍ക്കും മീതെയുള്ള ഒരു നാമം അവനു നല്‍കി: 
സ്വര്‍ഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമിയുടെ കീഴിലുള്ളതുമായ 
എല്ലാ മുട്ടുകളും യേശുവിന്റെ നാമത്തില്‍ വണങ്ങണം. എല്ലാ 
നാവും യേശുക്രിസ്തു കര്‍ത്താവാണെന്ന്‌ പിതാവായ 
ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയണം. 

ഫിലിപ്പിയർ 2:9-11 


ലോകത്തിന്റെ അറ്റങ്ങള്‍ എല്ലാം ഓര്‍ത്ത്‌ കര്‍ത്താവിങ്കലേക്കു 
തിരിയും; ജാതികളുടെ സകലവംശങ്ങളും നിന്റെ മുമ്പാകെ 
നമസ്കരിക്കും. എന്തെന്നാല്‍, രാജ്യം കര്‍ത്താവിന്റേതാണ്‌; 
സങ്കീര്‍ത്തനം 22:27-28 

എന്റെ മഹത്വം നിനക്കു സ്തുതി പാടേണ്ടതിന്നും 
മിണ്ടാതിരിക്കേണ്ടതിന്നു തന്നേ. എന്റെ ദൈവമായ യഹോവേ, 
ഞാന്‍ എന്നേക്കും നിനക്കു സ്തോത്രം ചെയ്യും. 

സകങ്കിര്‍ത്തനം 30:12 

ഞാന്‍ കര്‍ത്താവിനെ എപ്പോഴും വാഴ്ത്തും; അവന്റെ സ്തുതി 
എപ്പോഴും എന്റെ നാവില്‍ ഇരിക്കും. എന്റെ ഉള്ളം അവളെ 
കര്‍ത്താവില്‍ പ്രശംസിക്കും; എഏളിയവര്‍ അതു കേട്ടു 
സന്തോഷിക്കും. എന്നോടുകൂടെ കര്‍ത്താവിനെ 
മഹത്വപ്പെടുത്തേണമേ, നമുക്കൊരുമിച്ച്‌ അവന്റെ നാമത്തെ 
ഉയര്‍ത്താം. ഞാന്‍ കര്‍ത്താവിനെ അന്വേഷിച്ചു, അവന്‍ എന്റെ 
അപേക്ഷ കേട്ടു, എന്റെ എല്ലാ ഭയങ്ങളില്‍നിന്നും എന്നെ 
വിടുവിച്ചു. സങ്കീര്‍ത്തനം 34:1-4 

ദൈവത്തിനു പാടുവിന്‍, അവന്റെ നാമത്തിനു സ്തുതി പാടുവിന്‍; 
സ്വര്‍ഗ്ഗത്തില്‍ കയറുന്നവനെ അവന്റെ നാമത്തില്‍ സ്തുതിച്ചു 
അവന്റെ മുമ്പാകെ സന്തോഷിപ്പിന്‍. അനാഥരുടെ പിതാവും 
വിധവകളുടെ ന്യായാധിപനുമായ ദൈവം തന്റെ 
വിശുദ്ധനിവാസത്തില്‍ ആകുന്നു. സങ്കീര്‍ത്തനം 68:4-5 

ഞാന്‍ പാട്ടു പാടിക്കൊണ്ട്‌ ദൈവത്തിന്റെ നാമത്തെ 
സ്തുതിക്കും, സ്തോത്രംകൊണ്ട്‌ അവനെ മഹത്ചപ്പെടുത്തും. 
സങ്കീര്‍ത്തനം 63:30 


യഹോവേ, നീ ഉണ്ടാക്കിയ സകലജാതികളും വന്നു നിന്റെ 
സന്നിധിയില്‍ നമസ്കരിക്കും; നിന്റെ നാമത്തെ മഹത്ചപ്പെടുത്തും. 
എന്തെന്നാല്‍, നീ വലിയവനും അത്ഭുതങ്ങള്‍ ചെയ്യുന്നവനും 
ആകുന്നു; നീ മാത്രമാണ്‌ ദൈവം. സങ്കീര്‍ത്തനം 86:9-10 

വരൂ, നമുക്ക്‌ നമസ്കരിക്കാം, കുമ്പിടാം; നമ്മെ സൃഷ്ടിച്ച 
കര്‍ത്താവിന്റെ മുമ്പില്‍ മുട്ടുകുത്താം. സങ്കീര്‍ത്തനം 95:6 

നീ എന്റെ ദൈവം, ഞാന്‍ നിന്നെ സ്തുതിക്കും; നീ എന്റെ ദൈവം, 
ഞാന്‍ നിന്നെ ഉയര്‍ത്തും. യഹോവേക്കു സ്തോത്രം ചെയ്വിന്‍; 
അവന്‍ നല്ലവനല്ലോ; അവന്റെ ദയ എന്നേക്കുമുള്ളതു. 
സങ്കീര്‍ത്തനം 118:28-29 

നിന്റെ വിശുദ്ധമന്ദിരത്തിങ്കലേക്കു ഞാന്‍ നമസ്കരിക്കും; നിന്റെ 
ദയയും സത്യവും നിമിത്തം നിന്റെ നാമത്തെ സ്തുതിക്കും; 
സങ്കീര്‍ത്തനം 138:2 

എന്റെ ദൈവമേ, രാജാവേ, ഞാന്‍ നിന്നെ സ്തുതിക്കും; ഞാന്‍ 
നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എല്ലാ ദിവസവും ഞാന്‍ 
നിന്നെ അനുഗ്രഹിക്കും; ഞാന്‍ നിന്റെ നാമത്തെ എന്നേക്കും 
സ്തുതിക്കും. കര്‍ത്താവ്‌ വലിയവനും അത്യന്തം സ്തുത്യനുമാണ്‌; 
അവന്റെ മഹത്വം അജ്ഞാതമാണ്‌. സങ്കീര്‍ത്തനം 145:1-3 
നിങ്ങള്‍ കര്‍ത്താവിനെ സ്തുതിക്കുക. എന്റെ ആത്മാവേ, 
കര്‍ത്താവിനെ സ്തുതിക്കുക. ഞാന്‍ ജീവിച്ചിരിക്കുമ്പോള്‍ 
കര്‍ത്താവിനെ സ്തുതിക്കും; എനിക്ക്‌ ഉള്ളപ്പോള്‍ ഞാന്‍ എന്റെ 
ദൈവത്തെ സ്തുതിക്കും. സങ്കീര്‍ത്തനം 146:1-2 
ശ്വാസമുള്ളതൊക്കെയും കര്‍ത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങള്‍ 
കര്‍ത്താവിനെ സ്തുതിക്കുക. സങ്കീര്‍ത്തനം 150:6 


